O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 28 


Tuesday , 28th December 2021 


1197 ധനു 13 


1943 പൌഷം 7 


13th Dhanu 1197 


7th Pousha 1943 


നമ്പർ 


51 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18502 


KERALA GAZETTE 


Part III 


Idukki District 


Idukki Taluk 


NOTICE 


നമ്പർ : 9466/21 


04-12-2021 


അ 


ഇടുക്കി താലൂക്കിൽ തങ്കമണി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിജയകുമാർ പി സി പടിഞ്ഞാറ്റേതിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
തങ്കമണി വില്ലേജിൽ പരേതൻറെ ഭാര്യ വിജയമ്മ വിജയൻ , പടിഞ്ഞാറ്റേതിൽ , ബോധിപ്പിച്ച അപേക്ഷ 

തങ്കമണി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28 
07-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വിജയമ്മ വിജയൻ 


ഭാര്യ 


52 


2 


| സുധീപ്കുമാർ പി വി 


മകൻ 


24 


3 


മകൾ 


16 


ആര്യമോൾ വിജയകുമാർ 
ശാന്തകുമാരിയമ്മ 


4 


മാതാവ് 


74 


നമ്പർ : A3-9437 / 21 


05-12-2021 


ഇടുക്കി താലൂക്കിൽ ഇടുക്കി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസഫ് ഉലഹന്നാൻ കുന്നുംപുറത്ത് 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ഇടുക്കി വില്ലേജിൽ പരേതൻറെ ഭാര്യ അന്ന ജോസഫ് , കുന്നുംപുറത്ത് , ബോധിപ്പിച്ച അപേക്ഷ ഇടുക്കി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-01-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അന്ന ജോസഫ് 


ഭാര്യ 


80 


2 


ജോൺ ജോസഫ് 


മകൻ 


63 


3 


പത്രോസ് 


മകൻ 


60 


4 


സൈമൺ ജോസഫ് 


മകൻ 


58 


5 


റോസമ്മ 


മകൾ 


57 


6 


ലാലി 


| മകൾ 


56 


7 


റെജീന 


മകൾ 


53 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18503 


Revenue Department 


28th December 2021 


8 


സജി 


മകൻ 


45 


9 


വിൽസി 


| മകൾ 


42 


നമ്പർ : A3-936221 


05-12-2021 


ഇടുക്കി താലൂക്കിൽ ഇടുക്കി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാലൻ ഇ എൻ ഇളംപുരയിടത്തിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ഇടുക്കി വില്ലേജിൽ പരേതൻറെ ഭാര്യ രാധ , ഇളംപുരയിടത്തിൽ , ബോധിപ്പിച്ച അപേക്ഷ ഇടുക്കി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-05-2019 ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ നേരത്തെ മരണമടഞ്ഞതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രാധ 


ഭാര്യ 


58 


2 


അഭിലാഷ് 


മകൻ 


36 


3 


നീതു ഇ ബി 


മകൾ 


33 


4 


ഐശ്വര്യ 


മകൾ 


30 


നമ്പർ : A3-936321 


06-12-2021 


ഇടുക്കി താലൂക്കിൽ ഇടുക്കി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വർഗ്ഗീസ് പി വി പടുതോട്ട് എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഇടുക്കി വില്ലേജിൽ 
പരേതൻറെ ഭാര്യ ഏലിയാമ്മ വർഗ്ഗീസ് , പടുതോട്ട് , ബോധിപ്പിച്ച അപേക്ഷ ഇടുക്കി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-05-2016 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


65 


2 


| ഏലിയാമ്മ വർഗ്ഗീസ് 
റ്റിജു വർഗ്ഗീസ് 
റ്റിനു വർഗ്ഗീസ് 


| മകൻ 


32 


3 


മകൻ 


30 


നമ്പർ : എ3-9220 21 


06-12-2021 


ഇടുക്കി താലൂക്കിൽ വാത്തിക്കുടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അന്നമ്മ ചാക്കോ കൊത്തളത്തിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വാത്തിക്കുടി വില്ലേജിൽ പരേതയുടെ ഭർത്താവ് ചാക്കോ കൊത്തളത്തിൽ ബോധിപ്പിച്ച അപേക്ഷ വാത്തിക്കുടി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-01 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18504 


KERALA GAZETTE 


Part III 


2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മകൻ ഷാജി ചാക്കോ 23 -04 -2019 ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ചാക്കോ 


ഭർത്താവ് 


85 


2 


ഗ്രേസി ജോർജ് 


| മകൾ 


57 


3 


| ഷാൻറി 


മകൾ 


53 


4 


സിൻസി സെബാസ്റ്റ്യൻ 


മകൾ 


50 


5 


ഷിജി 


N | | | | | | | 


മകൾ 


46 


6 


| ഷിനി ബിജു 


| മകൾ 


44 


7 


മകന്റെ ഭാര്യ 


53 


വത്സമ്മ ( പരേതനായ മകൻ ഷാജി ചാക്കോയുടെ ഭാര്യ ) 
ജിസ്കി ( പരേതനായ മകൻ ഷാജി ചാക്കോയുടെ മകൾ ) 


8 


പൗത്രി 


27 


നമ്പർ : A3-797821 


10-12-2021 


അവകാശ 


ഇടുക്കി താലൂക്കിൽ കട്ടപ്പന വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജപ്പൻ കെ വെട്ടിക്കാവുങ്കൽ എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കട്ടപ്പന വില്ലേജിൽ 
പരേതൻറെ ഭാര്യ പൊന്നമ്മ , വെട്ടിക്കാവുങ്കൽ , ബോധിപ്പിച്ച അപേക്ഷ കട്ടപ്പന വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-01-2018 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മകൾ 
രജനി 6 / 71 2005 തീയതി മരണമടഞ്ഞിട്ടുള്ളതാണ് , ടിയാളുടെ മാതാപിതാക്കൾ വർഷങ്ങൾക്ക് മരണമടഞ്ഞിട്ടുള്ളതാണ് 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


പൊന്നമ്മ 


ഭാര്യ 


73 


2 


മിനി ഷാജി 


മകൾ 


51 


3 


പൗത്രൻ 


27 


അജിത് രാജു ( പരേത . മകളുടെ മകൻ 
അഭിജിത്ത് രാജു ( പരേത . മകളുടെ മകൻ ) 


4 


| പൗത്രൻ 


24 


നമ്പർ : A3-1177321 


18-12-2021 


ഇടുക്കി താലൂക്കിൽ കട്ടപ്പന വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസഫ് ദേവസ്യ വടക്കേകുന്നേൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കട്ടപ്പന വില്ലേജിൽ പരേതൻറെ മകൻ ജോസഫ് ജോസഫ് , വടക്കേകുന്നേൽ , ബോധിപ്പിച്ച അപേക്ഷ കട്ടപ്പന വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21 
01-2015 -ൽ മരണപ്പെട്ടതായും പരേതന്റെ ഭാര്യ ത്രേസ്യാമ്മ ജോസഫ് 11-06-2020 ൽ മരണമടഞ്ഞുപോയിട്ടുള്ളതാണ് 
പരേതരുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18505 


Revenue Department 


28th December 2021 


ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ജോസഫ് ജോസഫ് 


മകൻ 


70 


2 


മേരി മാത്യ 


മകൾ 


66 


3 


ദേവസ്യ ജോസഫ് 


മകൻ 


61 


4 


ലിസമ്മ 


മകൾ 


56 


5 


സാലി വിൻസെന്റ് 


| മകൾ 


52 


6 


അഗസി ജോസഫ് 


മകൻ 


51 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18506 


KERALA GAZETTE 


Part III 


Idukki District 


Idukki Taluk 


NOTICE 


നമ്പർ : A3-9500121 


05-12-2021 


ഇടുക്കി താലൂക്കിൽ വാത്തിക്കുടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സെബാസ്റ്റ്യൻ എൻ ജെ നീണ്ടുക്കുന്നേൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വാത്തിക്കുടി വില്ലേജിൽ പരേതൻറെ മകൻ ടിഞ്ചു സെബാസ്റ്റ്യൻ , നീണ്ടുക്കുന്നേൽ , ബോധിപ്പിച്ച അപേക്ഷ വാത്തിക്കുടി 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 07-07-2021 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്തതാണ് അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


61 


ആൻസമ്മ 
ടിഞ്ചു സെബാസ്റ്റ്യൻ 


2 


മകൻ 


35 


നമ്പർ : A3-946721 


06-12-2021 


ഇടുക്കി താലൂക്കിൽ ഇടുക്കി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഗോപിനാഥൻ നായർ വാളിപ്ലാക്കൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ഇടുക്കി വില്ലേജിൽ പരേതൻറെ ഭാര്യ പങ്കജാക്ഷിയമ്മ , വാളിപ്ലാക്കൽ , ബോധിപ്പിച്ച അപേക്ഷ ഇടുക്കി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-03-1995 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലു 
ം ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


പങ്കജാക്ഷിയമ്മ 


ഭാര്യ 


72 


2 


ശ്രീദേവി 


മകൾ 


54 


3 


| മകൾ 


49 


| മിനി ആന്റണി 
ബിന്ദു ഹരിദാസ് 


4 


മകൾ 


42 


നമ്പർ : എ3-950121 


06-12-2021 


ഇടുക്കി താലൂക്കിൽ കാഞ്ചിയാർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസഫ് മറ്റമുണ്ടയിൽ എന്നയാളുടെ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18507 


Revenue Department 


28th December 2021 


അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാഞ്ചിയാർ 
വില്ലേജിൽ പരേതൻറെ മകൻ സെബാസ്റ്റ്യൻ ജോസഫ് , മറ്റമുണ്ടയിൽ , ബോധിപ്പിച്ച അപേക്ഷ കാഞ്ചിയാർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25 
09-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


റോസമ്മ ജോസഫ് 


ഭാര്യ 


78 


2 


മകൾ 


55 


3 


മകൻ 


52 


4 


വത്സമ്മ സണ്ണി 
സെബാസ്റ്റ്യൻ ജോസഫ് 

** 
ജോസുകുട്ടി ജോസഫ് 
ബിന്ദു 
സിന്ധുമോൾ ജോസഫ് 


മകൻ 


50 


5 


മകൾ 


47 


6 


മകൾ 


46 


7 


| ജെയിംസ് ജോസഫ് 


മകൻ 


42 


നമ്പർ : A3-7459 / 21 


18-12-2021 


ഇടുക്കി താലൂക്കിൽ കൊന്നത്തടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അമ്മിണി തങ്കച്ചൻ കറുകയിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കൊന്നത്തടി വില്ലേജിൽ പരേതയുടെ ഭർത്താവ് തങ്കച്ചൻ , കറുകയിൽ , ബോധിപ്പിച്ച അപേക്ഷ കൊന്നത്തടി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27 
11-2013 -ൽ മരണപ്പെട്ടതായും , പരേതയുടെ മകൻ ഷാജി 11-04-2005 മരണപ്പെട്ടിട്ടുള്ളതാണ് പരേതകരുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻ ഷാജിയുടെ ഭാര്യ വേറെ വിവാഹം 
കഴിച്ചു താമസിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| തങ്കച്ചൻ 


ഭർത്താവ് 


71 


2 


| സലോമി 


മകൾ 


46 


3 


| മകൾ 


43 


| ലിസ്സി 
സജിമോൻ കെ 


4 


മകൻ 


41 


5 


പ്രജിത്ത് ഷാജി ( പരേതൻ ഷാജിയുടെ മകൻ 


പൗത്രൻ 


17 


നമ്പർ : A3-9444 / 21 


18-12-2021 


ഇടുക്കി താലൂക്കിൽ കൊന്നത്തടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പത്രോസ് പുൽപ്രയിൽ എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊന്നത്തടി 
വില്ലേജിൽ പരേതൻറെ ഭാര്യ സാറ പത്രോസ് , പുൽപ്രയിൽ , ബോധിപ്പിച്ച അപേക്ഷ കൊന്നത്തടി വില്ലേജ് ഓഫീസർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18508 


KERALA GAZETTE 


Part III 


മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-10-2008 -ൽ 
മരണപ്പെട്ടതായും പരേതന്റെ മകൻ സണ്ണി ( വിവാഹിതൻ ) 06-02-1999 ലും പരേതന്റെ മകൻ ഫിലിപ്പ് ( അവിവിവാഹിതൻ ) 04-05 
2013 ലും മരണപെട്ടിട്ടുള്ളതാണ് പരേതരുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി ക ഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സാറ പത്രോസ് 


ഭാര്യ 


86 


2 


സാറാമ്മ തോമസ് 


| മകൾ 


68 


3 


| ജോസ് 


മകൻ 


64 


4 . 


| മകൾ 


50 


5 


മകൻ 


46 


ജോളി 
കുഞ്ഞുഞ്ഞ് 
| മേരി സണ്ണി ( പരേതൻ സണ്ണിയുടെ ഭാര്യ 
സൗമ്യ ( പരേതൻ സണ്ണിയുടെ മകൾ സ 


6 


| മകന്റെ ഭാര്യ 


ഴി | R 


53 


7 


പൗത്രി 


29 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18509 


Revenue Department 


28th December 2021 


Idukki District 


Idukki Taluk 


NOTICE 


നമ്പർ : എ3-9016 / 21 


06-12-2021 


ഇടുക്കി താലൂക്കിൽ കഞ്ഞികുഴി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചാക്കോ വർക്കി പുളിയമ്മാക്കൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കഞ്ഞികുഴി വില്ലേജിൽ പരേതൻറെ ഭാര്യ മേരി പുളിയമ്മാക്കൽ ബോധിപ്പിച്ച അപേക്ഷ കഞ്ഞികുഴി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-10-1998 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മകൻ ജോൺസൻ @ പാപ്പച്ചൻ 06 -02 -2011 ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| മേരി 


ഭാര്യ 


84 


2 


സാറാമ്മ വർക്കി 


മകൾ 


63 


3 


ജോസഫ് പി വി 


മകൻ 


62 


| | | | 


4 


ലിസി പി വി 


മകൾ 


59 


5 


മറിയാമ്മ ജോർജ് 


മകൾ 


57 


6 


ഷനമ്മ പി വി 


മകൾ 


42 


7 


എൽസി ( മരണപ്പെട്ട മകൻ ജോൺസൻ @ പാപ്പച്ചൻ ൻറെ 
ഭാര്യ 


| മകന്റെ ഭാര്യ 


48 


8 


പൗത്രൻ 


22 


സാം പി ജോൺസൻ ( മരണപ്പെട്ട മകൻ ജോൺസൻ 
l @ പാപ്പച്ചൻ ൻറെ മകൻ സ 
| ജോബിൻ ജോൺസൻ ( മരണപ്പെട്ട മകൻ ജോൺസൻ 
@ പാപ്പച്ചൻ ൻറെ മകൻ സ 


9 


| പൗത്രൻ 


18 


നമ്പർ : A3-9509 / 21 


06-12-2021 


ഇടുക്കി താലൂക്കിൽ ഉപ്പുതോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷാജി എ വി അരംകുന്നുംപുറത്ത് 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ഉപ്പതോട് വില്ലേജിൽ പരേതൻറെ ഭാര്യ ഷിജി ഷാജി , അരംകുന്നുംപുറത്ത് , ബോധിപ്പിച്ച അപേക്ഷ ഉപ്പുതോട് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14 
07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി 

കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18510 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഷിജി ഷാജി 


ഭാര്യ 


46 


2 


| അശ്വിൻ ഷാജി 


മകൻ 


25 


3 


| അശ്വന്ത് ഷാജി 


മകൻ 


21 


4 


മകൾ 


17 


( ലക്ഷ്മിനന്ദ ഷാജി 
മറിയക്കുട്ടി 


5 


മാതാവ് 


75 


നമ്പർ : എ3-9539 / 21 


06-12-2021 


അ 


ഇടുക്കി താലൂക്കിൽ കട്ടപ്പന വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സി എം കരുണാകരൻ ചെമ്പകശ്ശേരിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കട്ടപ്പന വില്ലേജിൽ പരേതൻറെ മകൻ അനിൽകുമാർ , ചെമ്പകശ്ശേരിൽ , ബോധിപ്പിച്ച അപേക്ഷ കട്ടപ്പന വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-03-2020 
ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സരോജിനി 


ഭാര്യ 


73 


2 


| പുഷ് 

വിജയൻ 


മകൾ 


58 


3 


സുമ 


മകൾ 


54 


4 


ഗീതാഞ്ജലി 


മകൾ 


47 


5 


അനിൽകുമാർ 


മകൻ 


49 


നമ്പർ : A3-9508 / 21 


06-12-2021 


14 


ഇടുക്കി താലൂക്കിൽ ഉപ്പുതോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലാലി മരുതോലിൽ എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഉപ്പുതോട് 
വില്ലേജിൽ പരേതയുടെ ഭർത്താവ് ജോസ് കുര്യാക്കോസ് , മരുതോലിൽ , ബോധിപ്പിച്ച അപേക്ഷ ഉപ്പുതോട് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ജോസ് കുര്യാക്കോസ് 


ഭർത്താവ് 


63 


2 


മിനി 


മകൾ 


37 


3 


മഞ്ജമോൾ എം ജെ 


മകൾ 


35 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18511 


Revenue Department 


28th December 2021 


നമ്പർ : എ3-9540 / 21 


06-12-2021 


ഇടുക്കി താലൂക്കിൽ കൊന്നത്തടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുമാരൻ കണ്ട കുളത്തിങ്കൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കൊന്നത്തടി വില്ലേജിൽ പരേതൻറെ മകൻ സുനിൽ കെ കെ കുളത്തിങ്കൽ , ബോധിപ്പിച്ച അപേക്ഷ കൊന്നത്തടി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12 
04-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലീല 


ഭാര്യ 


72 


2 


മകൻ 


46 


സുനിൽ കെ കെ 
സുനിതമോൾ 


3 


മകൾ 


43 


നമ്പർ : എ3-9541121 


06-12-2021 


ഇടുക്കി താലൂക്കിൽ അയ്യപ്പൻകോവിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മോഹൻദാസ് പുത്തൻവീട്ടിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
അയ്യപ്പൻകോവിൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഉഷ മോഹൻ ദാസ് പുത്തൻവീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ 
അയ്യപ്പൻകോവിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 08-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഉഷ മോഹൻദാസ് 


ഭാര്യ 


49 


2 


നിധീഷ് മോഹൻദാസ് 


മകൻ 


29 


3 


നിഖിൽ മോഹൻദാസ് 


മകൻ 


24 


4 


| മകൾ 


17 


നിത്യ മോഹൻദാസ് 
| ലക്ഷ്മി രാമൻ 


5 


മാതാവ് 


82 


നമ്പർ : A3-6328 / 21 


22-12-2021 


ഇടുക്കി താലൂക്കിൽ തങ്കമണി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മേരിക്കുട്ടി മാതൃ ഊഴികാട്ട് എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തങ്കമണി 
വില്ലേജിൽ പരേതയുടെ സഹോദരൻ എബി മാത്യു . ഊഴികാട്ട് , ബോധിപ്പിച്ച അപേക്ഷ തങ്കമണി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-07-2021 -ൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18512 


KERALA GAZETTE 


Part III 


മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാവ് മറിയക്കുട്ടി മാത്യു 11/11/2000 ലും പിതാവ് തോമസ് മാത്യു 16/10/2010 ലും സഹോദരൻ തോമസ് മാത്യു 
25/07/2020 ലും മരണപെട്ടുപോയിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


വയസ് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 
സഹോദരി 


1 


51 


2 


റോസിലി മാതൃ 
ലിൻസി മാതൃ 
എബി മാത്യ 


സഹോദരി 


50 


3 


സഹോദരൻ 


44 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18513 


Revenue Department 


28th December 2021 


Idukki District 


Idukki Taluk 


NOTICE 


നമ്പർ : A3-9801 / 21 


06-12-2021 


ഇടുക്കി താലൂക്കിൽ വാത്തിക്കുടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ പി ശങ്കരൻ കുഴികുളത്ത് 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വാത്തിക്കുടി വില്ലേജിൽ പരേതൻറെ മകൻ ശിവൻ കെ എസ് , കുഴികുളത്ത് , ബോധിപ്പിച്ച അപേക്ഷ വാത്തിക്കുടി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07 
06-2015 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശാരദ ശങ്കരൻ 


ഭാര്യ 


81 


2 


ശിവൻ കെ എസ് 


മകൻ 


58 


3 


തങ്കച്ചൻ കെ എസ് 


മകൻ 


54 


4 


ഷീല 


| മകൾ 


51 


നമ്പർ : എ3-1002021 


06-12-2021 


ഇടുക്കി താലൂക്കിൽ അയ്യപ്പൻകോവിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുകുമാരൻ കെ എസ 
കുളത്തുങ്കൽ , ടിയാൻ ഭാര്യ വിജയമ്മ സുകുമാരൻ എന്നിവരുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അയ്യപ്പൻകോവിൽ വില്ലേജിൽ പരേതരുടെ മകൾ സ്വപ്ന 
ബിനുകുമാർ , നല്ലേത്ത് , ബോധിപ്പിച്ച അപേക്ഷ അയ്യപ്പൻകോവിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി സുകുമാരൻ കെ എസ് കുളത്തുങ്കൽ 20-03-2018 - 
ലും , ടിയാൻ ഭാര്യ വിജയമ്മ സുകുമാരൻ 20-05-2021 - ലും മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സ്വപ്ന ബിനുകുമാർ 


മകൾ 


40 


നമ്പർ : എ3-9980,21 


06-12-2021 


ഇടുക്കി താലൂക്കിൽ 


കട്ടപ്പന വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റ്റി കെ ജോർജ് തെക്കുംകരയിൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18514 


KERALA GAZETTE 


Part III 


എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കട്ടപ്പന വില്ലേജിൽ പരേതൻറെ മകൻ സാജൻ ജോർജ് , തെക്കുംകരയിൽ , ബോധിപ്പിച്ച അപേക്ഷ കട്ടപ്പന വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16 
04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സാലി ജോർജ് 


ഭാര്യ 


60 


2 


സാജൻ ജോർജ് 


മകൻ 


36 


3 


സിജി ജോർജ് 


| മകൾ 


34 


നമ്പർ : എ3-997921 


06-12-2021 


ഇടുക്കി താലൂക്കിൽ തങ്കമണി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബിന്ദു അഗസ്റ്റിൻ നല്ലനിരപ്പേൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
തങ്കമണി വില്ലേജിൽ പരേതയുടെ ഭർത്താവ് അഗസ്റ്റിൻ വർക്കി , നല്ലനിരപ്പേൽ , ബോധിപ്പിച്ച അപേക്ഷ 

തങ്കമണി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 22 
07-2015 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| അഗസ്റ്റിൻ വർക്കി 


| ഭർത്താവ് 


53 


2 


മകൾ 


21 


| ഷോയൽ അഗസ്റ്റിൻ 
സോന അഗസ്റ്റിൻ 


3 


| മകൾ 


18 


നമ്പർ : എ3-10011121 


06-12-2021 


ഇടുക്കി താലൂക്കിൽ കഞ്ഞികുഴി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സിസിലി ജോർജ് വെട്ടുകാട്ടിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കഞ്ഞികുഴി വില്ലേജിൽ പരേതയുടെ ഭർത്താവ് ജോർജ് , വെട്ടുകാട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കഞ്ഞികുഴി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-12-2012 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18515 


Revenue Department 


28th December 2021 


1 


| ജോർജ് 


ഭർത്താവ് 


70 


2 


| സെബാസ്റ്റ്യൻ 


മകൻ 


50 


3 


പോൾ വി ജി 


മകൻ 


47 


4 


മേരി ജോർജ് 


മകൾ 


33 


നമ്പർ : A3-10071 / 21 


06-12-2021 


ഇടുക്കി താലൂക്കിൽ കാഞ്ചിയാർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞൻപിള്ള ചെമ്പാലയിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കാഞ്ചിയാർ വില്ലേജിൽ പരേതൻറെ മകൻ രാജേഷ് സി കെ , ചെമ്പാലയിൽ , ബോധിപ്പിച്ച അപേക്ഷ കാഞ്ചിയാർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20 
09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| അമ്മിണി കുഞ്ഞൻപിള്ള 


ഭാര്യ 


66 


2 


| രാജേഷ് സി കെ 


മകൻ 


43 


3 


രാജി സുഭാഷ് 


മകൾ 


40 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.28 03:57:58 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


